Reg . No . 02 ). MMIB 
KL /TV ( N ) / 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


KOM 


OVERNM 


OLDS 


MOD 
MENT OF 


न्यात अपर 


190 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


11th May 2010 
2010 GRØ 11 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 19 


ueijo 55 


നമ്പർ 


21st Vaisakha 1932 
1932 0001000mlo 21 


PART III 


Health Services Department 


TENDER NOTICE 


No. S2 / 974 /10 /IMCH . 


21st April 2010. 


Sealed and competitive tenders in prescribed forms are 
invited for the annual maintenance contract of 
3 Numbers of Autoclaves in CSR unit with guarantee for 
one year AMC (including spares and all kind of 
incidential expenses) at Institutes of Maternal and Child 
Health , Kozhikode -8 . 


Tender envelopes should be superscribed as “ Repair 
of Autoclaves” with Tender No. and date of opening and 
should be addressed to the Superintendent, Institute of 
Maternal and Child Health , Medical College , Calicut- 8 . 
Kerala. Tenders will be opened in the presence of such of 
the tenderers or their authorized persons who may be 
present at that time of opening. Late tenders will not be 
accepted . Tender forms are not transferable . Cheque, 
Drafts etc. are not acceptable towards the cost of tender 
forms. The tender forms will not be sent by VPP. Tender 
forms should be accompanied with 1 % EMD with 
agreement in Kerala Stamp Paper worth Rs. 100 . Tender 
not accompanied by sufficient EMD will be rejected . The 
Superintendent IMCH reserves the right to reject any 
tender without assigning any reason . 


Tender No. - A1-974 /2010 /IMCH . 
Cost of tender forms ( Including Tax ) Rs. 450 . 
Postage charges if any – Rs. 50. 
Last date and time of sale of tender — 27 -5 -2010 , 3 p . m . 
Due date and time of receipt of tender — 28 - 5 -2010 , 
5 p . m . 
Date and time of opening tender — 29 -5 - 2010 , 
11 a. m . 
Date upto which the rates are to be firm — 31 -12-2011 


Further details can be had from the office of the 
undersigned during the office hours on any working day. 
The details of annual maintenance will be issued along 
with the tender form . All Government rules will be 
applicable to this tender . 


2nd MARCH 2010 ] 


HEALTH SERVICES DEPARTMENT 


- കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ 
കേന്ദ ത്തിലെ സെൻട്രൽ സ്റ്ററി ലെ സേ ഷൻ റൂമിലെ 
നിലവിലുള്ള സി .എസ്. ആർ.- ലെ 3 (മൂന്ന്) ഓട്ടോക്ലേവ് 
മെഷീനുകൾ വാർഷിക അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന 
ക്ഷമത മെച്ചപ്പെടുത്തുകയും തുടർന്ന് 3 മെഷീനുകളുടെ 
പ്രവർത്തനക്ഷമത പരിപാലിക്കുന്നതിനും (ആവശ്യമായ 

പെയർപാട്സുകൾ ഉൾപ്പെടെ) മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ടെണ്ടർ നമ്പർ - എ1- 974/2010 / ഐ . എം. സി.എച്ച്. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 450. 
തപാൽ ചെലവ് - രൂപ 50 . 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 27 - 5 - 2010 വൈകുന്നേരം 3 മണി. 


കോളേജ് പി. ഒ., കോഴിക്കോട്- 8 എന്ന വിലാസത്തിൽ അയച്ചി 
രിക്കേണ്ടതുമാണ്. ദർഘാസുകൾ തുറക്കുമ്പോൾ ദർഘാസു 
കാരനോ ദർഘാസുകാരൻ അധികാരപ്പെടുത്തിയ വ്യക്തിക്കോ 
ഹാജരാകാവുന്നതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല . ചെക്കുകൾ, ഡാറ്റുകൾ എന്നിവ ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ വി. പി. പി. ആയി 
അയയ്ക്ക് ന്ന തില്ല . ദർഘാസിനോടൊപ്പം ഒരു ശതമാനം 
നിരതദവ്യം ഡിമാന്റ് ഡാഫ്റ്റായി കെട്ടിവയ്ക്കേ ണ്ടതും 
അല്ലാത്ത ദർഘാസുകൾ തള്ളുന്നതുമാണ്. ലഭിക്കുന്ന ദർഘാ 
സുകൾ ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ മുന്നറിയിപ്പ് 
കൂടാതെ നീട്ടിവയ്ക്കുന്നതിനോ വേണ്ടെന്നുവയ്ക്കുന്നതിനോ 
ഉള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. ദർഘാസിന് 
കേരള സർക്കാരിന്റെ എല്ലാ നിബന്ധനകളും ബാധകമാണ്. 
ടെണ്ടറിനോടൊപ്പം പ്രാഥമിക ഉടമ്പടി 100 രൂപ വിലയുള്ള 
കേരള സ്റ്റാമ്പ് പേപ്പറിൽ സമർപ്പിക്കേണ്ടതാണ്. വാർഷിക 
അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ടെണ്ടർ 
ഫോറത്തിന്റെ കൂടെ ലഭിക്കുന്നതാണ്. 


ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 28 - 5 - 2010 വൈകുന്നേരം 5 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 29 - 5 - 2010 
രാവിലെ 11 മണി. 

നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി- 31- 12 - 2011. - 

ദർഘാസ് അടക്കം ചെയ്ത കവറിനുമുകളിൽ ദർഘാസ് 
നമ്പരും തീയതിയും ടെണ്ടർ തുറക്കുന്ന തീയതിയും എഴുതേ 
ണ്ടതും സൂപ്രണ്ട്, മാതൃശിശു സംരക്ഷണകേന്ദ്രം, മെഡിക്കൽ 

- 


- കൂടുതൽ വിവരങ്ങൾ ഓഫീസ് പ്രവൃത്തി സമയത്ത് 
നേരിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. 


Institute of Maternal and 
Child Health, Kozhikode . 


(Sd .) 
Superintendent. 


